Kerala Gazette No. 17 dated 22nd April 2008 . 
PART III 


FOREST DEPARTMENT 


ACHENCOVIL DIVISION 


TENDER / AUCTION NOTICE 


No. A1-791 /2008 . 


10th April 2008 . 


It is notified for the information of the public that the Teak Poles collected by thinning and final felling from the 
various Teak and MW plantations of Achencovil Forest Division shall be sold in the public Tender/Auction on the date , time 
and places as detailed in the schedule appended below by the Divisional Forest Officer, Anchencovil or any other officer 
authorized by him . 


SCHEDULE 


Si. 


Name of 
Plantation 


Species and Quantity 


Place, date and 
time of auction 


Remarks 


(1) 


(2) 


(3) 


(5 ) 


1 


1967 T. P. Allappady 
in Kanayar Range. 
Collected by final 
thinning during 
2007 - 08 


Teak Poles IC - 201 
Teak Poles IIC - 222 
Teak Poles III -406 
Teak Poles IV -625 
Teak Poles V - 582 


Dumping Depot 
at Kulachippara in 
Achencovil Range 
on 15 -5 - 2008 at 
10 . 30 a. m . onwards 


If the Tender /Auction could 
notbe conducted due to any 
other reasons, or the produce 
could not be sold in full , the 
sale will be conducted again 
on 20 -5 -2008 at the same 
place and time. 


2 


Teak Poles IC -30 
Teak Poles IIC - 255 


1974 T. P. in 
Kanayar Range . 
Collected by 
thinning during 
2007 -08 


Dumping Depot 
at Pulikkayam in 
Kanayar Range 
on 15 -5- 2008 at 
10 .30 a.m . onwards 


3 


1975 T . P. in 
Kanayar Range . 
Collected by 
thinning during 
2007 -08 


Teak Poles IC -60 
Teak Poles IIC -100 
Teak Poles III -600 
Teak Poles IV -500 
Teak Poles V - 800 


Dumping Depot at 
1968 Rose wood 
plantation in Kallar 
Range on 15 -5 - 2008 
at 10 .30 a.m . onwards 


4 


1976 T. P. 
Kanayar Range. 
Collected by 
thinning during 
2007 -08 


Teak Poles IC -76 
Teak Poles IIC - 223 
Teak Poles III-838 
Teak Poles IV - 973 
Teak Poles V - 400 


Dumping Depot 
at Pulikkayam in 
Kanayar Range 
on 15 - 5 -2008 at 
10 . 30 a.m . onwards 


5 


1981- 82 -83 T.P . 
Panamthope in Kallar 
Range. Collected by 
thinning during 
2007 -08 


Teak Poles IC - 15 
Teak Poles IIC - 150 
Teak Poles III-300 
Teak Poles IV - 1600 
Teak Poles V -2000 


Dumping Depot 
at Nalumukku in 
Kallar Range 
on 15 -5 - 2008 at 
10 .30 a .m . onwards 


Gaz . No. 17/ 2008 /DTP. (Forest) 


( 1) 


( 2 ) 


( 3 ) 


(4 ) 


(5 ) 


6 


1967 MW Plantation , 
Alinjamon in Achencovil 
Range. Collected by 
final felling during 
2007 -08 


Teak Poles IC -2 
Teak Poles IIC -5 
Teak Poles III - 150 
Teak Poles IV - 200 
Teak Poles V - 300 


Dumping Depot 
at Kampiline in 
Achencovil Range 
on 16 -5 -2008 at 
10 . 30 a .m . onwards 


If the Tender/Auction could 
not be conducted due to any 
other reasons, or the produce 
could not be sold in full , the 
sale will be conducted again 
on 21- 5 - 2008 at the same 
place and time. 


7 


Teak Poles IV -200 
Teak Poles V -500 


8 


1966 MW Plantation, 
Manalar in Achencovil 
Range. Collected by 
final felling during 
2007 - 08 
1987 T.P . Alinchamon 
in Achencovil Range . 
Collected by 
thinning during 
2007-08 
1964 MW Plantation at 
Pallivasal in Achencovil 
Range. Collected by 
final felling during 
2007 - 08 


Teak Poles IC - 1 
Teak Poles IIC - 19 
Teak Poles III -60 
Teak Poles IV -282 
Teak Poles V -414 
Teak Poles IC - 30 
Teak Poles IIC -50 
Teak Poles III- 100 
Teak Poles IV -200 
Teak Poles V - 100 


Dumping Depot 
at Pallimundan in 
Achencovil Range 
on 16 -5 - 2008 at 
10 .30 a . m . on wards 
Dumping Depot 
at Kodamala in 
Achencovil Range 
on 16 -5 -2008 at 
10 . 30 a.m . onwards 
Dumping Depot 
at Muthalathodu in 
Achencovil Range 
on 16 -5 - 2008 at 
10 .30 a.m . onwards 


EarnestMoney Deposit — Rs. 10 ,000 . 

The Tender/auction will be conducted subject to the terms and conditions of the auction sale of timber in Government 
Depots and as published by the Chief Conservator of Forests (P ) Thiruvananthapuram vide No. Pro: 5 -5370/05 dated 
28 - 11 -2005 in Kerala Gazette No. 50 dated 26 - 12 -2005 in Forest sheet from 389 to 394 and also the Government Gazette No. 5 
dated 31- 1- 2006 vide Page No. 66 , Gazette No. 51 dated 25 - 12 -2007 published vide No. Pro : (5 ) -7017 /07 dated 11 - 12-2007 of 
CCF(P ), Thiruvananthapuram and also as per the existing conditions regarding tender/auction in the Forest Department. In case 
the notified date happens to be a public holiday, the sale will be conducted on the next working day at the notified place and time. 

But if the produce could notbe sold in full or the Tender/auction could not be conducted on that date the produce will be 
sold on the date specified in the remarks column of the schedule appended . 

Intending Tenderers/bidders are bound to remit KVAT, K . F. D . Tax , Income tax and other Taxes in force from time to time. 
The Government orders if any regarding the Tender /Auction sale issued after date of this notification will be applicable for this 
Tender/ Auction also . The works in the above plantations are in good progress. Hence more quantity of produce can be 
presented than the notified quantity in the proposed tender/auction . 

For further details please contact the Divisional Forest Office , Achencovil or the Range Office , Kanayar, Kallar & 
Achencovil during working hours on all working days. 

അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷനിലെ കല്ലാർ, കാനയാർ, അച്ചൻകോവിൽ റെയിഞ്ചുകളിൽപ്പെട്ട വിവിധ തേക്ക്, മാച്ചുവുഡ് 
തോട്ടങ്ങളിൽ നിന്നും ഇടവെട്ടിലൂടെയും അന്തിമവെട്ടിലൂടെയും ശേഖരിച്ച് വിവിധ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവച്ചിരിക്കുന്ന തേക്കു 
OLACO 26 - 12 - 2005 -bei 50 - 50 MMIO MBADOS MUROS 6 .210 .5 -5370 /2005, M601 28- 11- 2005 MMOJbl Moodum soco 2001 
വനപാലകൻ ഫോറസ്റ്റ് ഷീറ്റ് 389 മുതൽ 394 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ലേല വ്യവസ്ഥകൾക്കും 
31 - 1- 2006 -02 5 -90 mmuo mbonId anugloei 66 - 70 Gouloei UNODCÔ090 25 - 12 - 2007 -041 51- 50 mmið nmg108 
MOODYMM jsodo 2011 Moeldong 0 . 15 .5 -7017 / 2007, 01001 11- 12 - 2007 - 00 MMOJQl ( JM13063/52077019233 celei 
വ്യവസ്ഥകൾക്കും കൂടാതെ വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ 
പറയുന്ന സ്ഥലത്തും തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ഈ പരസ്യ തീയ തിക്കു ശേഷം ദർഘാസ്/ ലേലം 
സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ്/ ലേലത്തിന് ബാധകമായിരിക്കും. 


പട്ടിക 


തോട്ടത്തിന്റെ പേര് 


റിമാർക്സിസ് 


ക്രമ 
നമ്പർ 


ഉല്പന്നങ്ങളുടെ ഇനവും 

തരവും 


ലേലസ്ഥലവും തീയതിയും 

സമയവും 


1967 തേക്ക് പ്ലാന്റേഷൻ ആലപ്പാടി, തേക്കുകഴ - ഡംബിംഗ് ഡിപ്പോ, കുലച്ചിപ്പാറ, ഏതെങ്കിലും കാരണവശാൽ 
കാന യാർ റെയിഞ്ച്, അന്തിമ 

അചൻ കോ വിൽ ഇ യിഞ്ച് നിശ്ചിത ദി വ സ മ ല ല 

നടക്കാതെ വരികയോഉൽപ്പന്ന 
ഇടവെട്ടിലൂടെ 2007 -08 - ൽ ശേഖരിച്ചത് 1 സി - 201 എണ്ണം 

തീയതി 15 - 5 - 2008 രാവിലെ 10.30 
II സി -222 എണ്ണം 

ങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ 
മണി മുതൽ 

ക ഴി യ ാ ത വ രി ക യ 
III - 406 എണ്ണം 

ചെയ്താൽ വീണ്ടും20-5- 2008 - ൽ 
IV - 625 എണ്ണം 

നിശ്ചിത സ്ഥലത്തും സമയത്തും 
V - 582 എണ്ണം 

ലേലം നടത്തുന്നതായിരിക്കും 


2 1974 തേക്ക് പ്ലാന്റേഷൻ കാനയാർ തേക്കുകഴ 

റെയിഞ്ച്, ഇടവെട്ടിലൂടെ 2007 -08 - ൽ I സി - 30 എണ്ണം 
ശേഖരിച്ചത് 

II സി - 255 എണ്ണം 


3 1975 തേക്ക് പ്ലാന്റേഷൻ കാനയാർ തേക്കുകഴ 

റെയിഞ്ച്, ഇടവെട്ടിലൂടെ 2007 -08- ൽ I സി - 60 എണ്ണം 
ശേഖരിച്ചത് 

II സി - 100 എണ്ണം 
III - 600 എണ്ണം 
IV - 500 എണ്ണം 
- V - 800 എണ്ണം 


ഡംബിംഗ് ഡിപ്പോ, പുലിക്കയം, 
കാ ന യ ാ ർ ഓ യി അഞ്ച് 
തീയതി 15 - 5 - 2008 രാവിലെ 
10.30 മണി മുതൽ 
ഡംബിംഗ് ഡിപ്പോ, 1968 
റോസ്ഡ് പ്ലാന്റേഷൻ, കല്ലാർ 
റെയിഞ്ച് തീയതി 15 - 5 - 2008 
രാവിലെ 10 .30 മണി മുതൽ 


4 1976 തേക്ക് പ്ലാന്റേഷൻ, കാനയാർ തേക്കുകഴ 

റെയിഞ്ച്, ഇടവെട്ടിലൂടെ 2007 -08 - ൽ I സി - 76 എണ്ണം 
ശേഖരിച്ചത് 

II സി - 223 എണ്ണം 
III - 838 എണ്ണം 
IV - 973 എണ്ണം 
V - 400 എണ്ണം 


ഡംബിംഗ് ഡിപ്പോ, പുലിക്കയം, 
കാ ന യ ാ ർ ഇ യി അഞ്ച് 
തീയതി 15 - 5- 2008 രാവിലെ 
10.30 മണി മുതൽ 


5 1981-82 - 83 തേക്ക് പ്ലാന്റേഷൻ പനം തേക്കുകഴ - ഡംബിംഗ് ഡിപ്പോ, നാലുമുക്ക്, 

തോപ്പ് കല്ലാർ റെയിഞ്ച്, ഇടവെട്ടി I സി -15 എണ്ണം ക ല്ലാ ർ റ യി ബ് 
ലൂടെ 2007 - 08 - ൽ ശേഖരിച്ചത് II സി - 150 എണ്ണം തീയതി 15 - 5 - 2008 രാവിലെ 

III - 300 എണ്ണം 10 . 30 മണി മുതൽ 
IV - 1600 എണ്ണം 

V - 2000 എണ്ണം 
6 1967 ഇല വു തോട്ടം അളിഞ്ച മൺ തേക്കുകഴ ഡംബിംഗ് ഡിപ്പോ, കമ്പി ഏതെങ്കിലും കാരണവശാൽ 
അച്ചൻകോവിൽ റെയിഞ്ച്, അന്തിമ I സി - 2 എണ്ണം ലൈൻ, അച്ചൻകോവിൽ 

നിശ്ചിത ദി വ സ മ ല ല 

നടക്കാതെ വരികയോഉൽപ്പന്ന 
വെട്ടിലൂടെ 2007 - 08 - ൽ ശേഖരിച്ചത് II സി -5 എണ്ണം 

റെയിഞ്ച് തീയതി 16 - 5 - 2008 

ങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ 
III - 150 എണ്ണം രാവിലെ 10 .30 മണി മുതൽ 

ക ഴി യ ാ മ ത വ രി ക യ 
IV - 200 എണ്ണം 

ചെയ്താൽ വീണ്ടും 21 - 5 - 2008 - ൽ 
V - 300 എണ്ണം 

നിശ്ചിത സ്ഥലത്തും സമയത്തും 

ലേലം നടത്തുന്നതായിരിക്കും 
7 1966 മാച്ചു വുഡ് തോട്ടം, മണലാർ തേക്കുകഴ ഡംബിംഗ് ഡിപ്പോ, പള്ളിമു 
അച്ചൻകോവിൽ റെയിഞ്ച്, അന്തിമ IV - 200 എണ്ണം 

ണ്ടാൻ, അച്ചൻകോവിൽ റെയിഞ്ച് 

തീയതി 16 - 5 - 2008 രാവിലെ 10 .30 
വെട്ടിലൂടെ 2007 - 08 - ൽ ശേഖരിച്ചത് V - 500 എണ്ണം 

-മണി മുതൽ 
8 1987 തേക്ക് തോട്ടം, അളിഞ്ചമൺ തേക്കുകഴ ഡംബിംഗ് ഡിപ്പോ, കോട മല , 

അച്ചൻകോവിൽ റെയിഞ്ച്, ഇടവെട്ടി I സി - 1 എണ്ണം അച്ചൻ കോ വിൽ റെയിഞ്ച് 
ലൂടെ 2007 - 08 - ൽ ശേഖരിച്ചത് II സി - 19 എണ്ണം തീയതി 16 - 5 - 2008 രാവിലെ 10 . 30 

III - 60 എണ്ണം മണി മുതൽ 
IV - 282 എണ്ണം 

V - 414 എണ്ണം 
9 1964 മാച്ചുവുഡ് തോട്ടം, പള്ളിവാസൽ തേക്കുകഴ ഡംബിംഗ് ഡിപ്പോ, മുത ല 
അച്ചൻകോവിൽ റെയിഞ്ച്, അന്തിമ I സി - 30 എണ്ണം ത്തോട്, അച്ചൻ കോ വിൽ 

റെയിഞ്ച് തീയതി 16 - 5 - 2008 
വെട്ടിലൂടെ 2007 - 08 - ൽ ശേഖരിച്ചത് II സി - 50 എണ്ണം 

III - 100 എണ്ണം - രാവിലെ 10.30 മണി മുതൽ 
IV - 200 എണ്ണം 
V - 100 എണ്ണം 


നിരതദ്രവ്യം 10, 000 രൂപ 

ലേദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം 
നടത്തുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ ലേലദിവസം ലേലം നടക്കാതെ വരികയോഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ 
കഴിയാതെ വരികയോ ചെയ്താൽ പട്ടികയിൽ റിമാർക്കു കോളത്തിൽ കാണിച്ചിരിക്കുന്ന തീയതികളിൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്നത് പരിശോധിച്ച് 
അവയുടെ നല്പ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉൽപ്പന്നങ്ങുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ലേലത്തിനുശേഷം 
ഉണ്ടാകുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 
- ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു മുൻപായി ഹാജരാക്കേണ്ടതാണ്. 
ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 

ലേലക്കാർ അതാതുകാലത്ത് പ്രാബല്യത്തിലുള്ള വിൽപന നികുതിയും വനവികസന നികുതിയും മറ്റ് നികുതികളും 
കൊടുക്കുന്നതിന് ബാദ്ധ്യസ്ഥരായിരിക്കും. ടി തോട്ടങ്ങളിൽ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ഈ വിജ്ഞാപനത്തിൽ പരസ്യ 
പ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രസ്തുത ലേലത്തിൽ വിൽപനയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽനിന്നോ ബന്ധപ്പെട്ട അച്ചൻകോവിൽ, കാനയാർ, കല്ലാർ എന്നീ റെയിഞ്ചാഫീസുകളിൽ 
നിന്നോ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. 


Divisional Forest Office, 
Achencovil. 


| (Sd.) 
Divisional Forest Officer,. 
( For and on behalf of the Governor of Kerala ). 


TIMBER SALES DIVISION , PALAKKAD 


TENDER -CUM - AUCTION SALE NOTICE 
No. TSP2-1230 /2007. 

4th April 2008. 
It is hereby notified for the information of the public that the Tender -cum - Auction Sale of Timber etc . mentioned in the 
schedule will be conducted at 10 a . m . subject to the sale conditions published in Kerala Gazette No. 51 dated 
25 - 12 - 2007 by the Chief Conservator of Forests ( P ), Thiruvananthapuram vide Pro (5 ) 7017 / 07 dated 12 - 12 - 2007 . Further 
details can be had from the Depot Office and from this office during office hours. 


SCHEDULE 


Name of Depot 


Teak 
Export ( M ) 


Teak Timber 

| ( M ) 


Teak Poles 

(Nos.) 


Misc . Timbers 

( M ) 


Auction 
Date 


- 15 - 


200 


100 


6 - 5 - 2008 


Nedumgayam 
(Malappuram ) 


2nd Class — 135 - 
3rd Class — 110 
4th Class - 100 
Others — 40 
200 


28 -5-2008 


Aruvakkode 
(Malappuram ) 
Walayar 
(Palakkad ) 


- 750 

. 


100 

. 


250 


13-5-2008 


13 - 5 -2008 


Earnest Money Deposit : Teak -- Rs.10 ,000 . 

- Others - Rs. 5, 000 . 
Cost of tender form . — Rs. 100 + VAT. 


പാലക്കാട് തടി വില്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ളതടിയിനങ്ങൾതാഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക്, 25 - 12 - 2007 - ലെ 51 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം), തിരുവനന്തപുരം പാ ( 5) 7017 / 07 തീയതി 12 - 12 - 2007 നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയ 
മായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 

പട്ടിക 


ഡിപ്പോയുടെ 
- പേര് 


തേക്കുതടി 
കയറ്റുമതി 
( എം ) 


തേക്കുതടി 
( എം ) 


തേക്ക് കഴ 
(എണ്ണം) 


പലജാതി 
( എം ) 


ലേല 
തീയതി 


15 


200 


- 135 


നെടുങ്കയം 
(മലപ്പുറം) 


200 - 


100 


6 - 5 - 2008 


32° 


2 -ാം തരം - 135 
3 -ാം തരം 110 
4 -ാം തരം - 100 
മറ്റുള്ളവ - 40 


200 


750 


28 - 5 - 2008 


അരുവാക്കോട് 
(മലപ്പുറം) 
വാളയാർ 
( പാലക്കാട്) 


- 


250 


250 


13 - 5 - 2008 


നിരതദ്രവ്യം തേക്കിന് രൂപ 10,000 . 
മറ്റിനം - രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


Timber Sales Division , 
Palakkad. 


( Sd.) 
Divisional Forest Officer, 
(For and on behalf of the Governor of Kerala ). 


NILAMBUR NORTH DIVISION 

TENDER CUM AUCTION SALE NOTICE 
No . B1 -2945/2008. 

| 10th April 2008 . 
It is hereby notified for the information of the public that the tender-cum -auction sale of Teak /Miscellaneous 
Timber/Poles available at Edakkode /Mooleppadam Dumping Depots under this Division as mentioned in the schedule below 
will be conducted on the dates noted against each by the Divisional Forest Officer, Nilambur North Division or any other 
officer authorised by him subject to the sale conditions published by the Chief Conservator of Forests , 
Thiruvananthapuram vide Number FU (2 ) 19414 /2000 dated 8 - 1 - 2002 in Kerala Gazette Extra Ordinary Number 87 dated 
18 - 1- 2002 , on Pages 1 to 12 . If the date of auction happens to be a public holiday or if the sale is not conducted due to 
some incredible reasons like bundh etc . the sale will be conducted on alternative day noted in the schedule at the same 
place and time. Further details in this regard can be obtained from the Range Officer, Edavanna or from this office during 
working hours . 


SCHEDULE 


No. 


Name of plantations 

from which the 
materials extracted 

- ( 2) 


Approximate 

quantity 


Name of 
Dumping Depot 


Date and 
time of auction 


Alternate 
date and time 


- (1) 


- ( 3 ) 


| ( 4 ) 


( 5 ) 


( 6 ) 


Edakkode 


7 - 5 -2008, 11 a. m . 


13- 5 - 2008,11 a. m . 


1957 TP, 
Edakkode 


Misc. Poles — 600 Nos . 
Teak Firewood — 32 .5 MT 
Misc. Firewood — 30MT 


( 1 ) 


| ( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


Edakkode 


- 15 -5 - 2008, 11 a. m . 


22 -5 -2008, 11 a. m . 


1976, 1978 
TP, Edakkode 


Teak Timber - 20m3 
TG 1st Poles - 31 Nos. 
TG 2nd Poles -- 211 Nos. 
TG 3rd Poles — 650 Nos. 
TG 4th Poles - 1209 Nos. 
TG 5th Poles— 664 Nos. 

Misc. Timber - 25m 
Misc . Poles — 2298 Nos. 
Teak Timber _ 10 .13m 
TG Ist Poles — 22 Nos. 
TG 2nd Poles — 137 Nos. 
TG 3rd Poles — 1243 Nos. 
TG 4th Poles — 3546 Nos. 
TG 5th Poles — 2010 Nos. 


- 


3 


Mooleppadam 


20 -5 - 2008, 11 a. m . 


27- 5- 2008, 11 a. m . 


1977 TP, 
Mooleppadam 


നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എടക്കോട്മൂലേപ്പാടം ഡമ്പിംങ് ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ള തേക്ക് പലജാതി തടികൾ കഴകൾ അതാതിനുനേരേ കാണിച്ചിരിക്കുന്ന തീയതികളിലും സമയത്തും നിലമ്പൂർ 
നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഓഫീസറോ ലേലംചെയ്ത് വിൽക്കുന്നതായിരിക്കു 
മെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. 18- 1- 2002 - ലെ 87 -ാം നമ്പർ അസാധാരണ കേരള ഗസറ്റിലെ 1 മുതൽ 12 വരെ 
പേജുകളിൽ ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 8 - 1- 2002 - ലെ എഫ്. യു . ( 2) 19414 / 2000 നമ്പരായി പ്രസിദ്ധ 
പ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം നടത്തൽ. ലേല ദിവസം 
അവധിയായി വരികയോ അപ്രതീക്ഷിതമായ ബന്ദ്, ഹർത്താൽ തുടങ്ങിയ മുടക്കുകൾ ഉണ്ടാകുകയോ ചെയ്താൽ താഴെ പട്ടികയിൽ 
ചേർത്തിരിക്കുന്ന തീയതിയിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിലോ എടവണ്ണ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിലോ പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


വിഭവ സമാഹരണം 
നടത്തുന്ന തോട്ട 
ങ്ങളുടെ പേര് 


- ശരാശരി ഉൽപ്പന്നം 


ഡമ്പിംഗ് 

ലേല 
ഡിപ്പോയുടെ തീയതിയും 
- പേര് സമയവും 


അടുത്ത 
തീയതിയും 
സമയവും 


1957 ടി . പി. 
എടക്കോട് 


എടക്കോട് 7 -5- 2008, 11 മണി 13 -5- 2008, 11 മണി 


എടക്കോട് 


15 - 5 - 2008, 11 മണി 


22 - 5 - 2008, 11 മണി 


1976, 1978 
ടി . പി. 
എടക്കോട് 


പലജാതി കഴകൾ 600 
തേക്ക് വിറക് 32.5 എം . റ്റി . 
പലജാതി വിറക് 30 എം . റ്റി. 
തേക്ക് തടികൾ 20 എം 
1 -ാം തരം തേക്ക് കഴകൾ - 31 
2 -ാം തരം തേക്ക് കഴകൾ 211 
3 -ാം തരം തേക്ക് കഴകൾ - 650 
4 -ാം തരം തേക്ക് കഴകൾ - 1209 
5 -ാം തരം തേക്ക് കഴകൾ 664 
പലജാതി തടികൾ - 25 എം 
പലജാതി കഴകൾ - 2298 
തേക്ക് തടികൾ - 10.13 എം 
1 -ാം തരം തേക്ക് കഴകൾ 22 
2 -ാം തരം തേക്ക് കഴകൾ- 137 
3 -ാം തരം തേക്ക് കഴകൾ – 1243 
4 -ാം തരം തേക്ക് കഴകൾ - 3546 
5 -ാം തരം തേക്ക് കഴകൾ 2010 


മൂലേപ്പാടം 


20 - 5 - 2008 , 11 മണി 


27 - 5 - 2008 , 11 മണി 


1977 ടി. പി. 
മൂലേപ്പാടം 


( Sd.) 


Divisional Forest Office , 
Nilambur North . 


Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


TENDER CUM AUCTION SALE NOTICE 


No. B1- 2920/ 2008. 


10th April, 2008. 


It is hereby notified for the information of the public that the tender -cum -auction sale/re-sale of Teak /Miscellaneous 
Timber/Poles available at Perumbathur/Chaliyarmukku /Poochakuth /Aravallikkavu Dumping Depots under this Division as 
mentioned in the schedule below will be conducted on the dates noted against each by the Divisional Forest Officer, Nilambur 
North Division or any other officer authorised by him subject to the sale conditions published by the Chief Conservator of 
Forests, Thiruvananthapuram vide number FU (2 ) 19414 /2000 dated 8 -1 -2002 in Kerala Gazette extraordinary number 87 
dated 18 -1 -2002 on pages 1 to 12. If the date of auction happens to be a public holiday or if the sale is not conducted 
due to some incredible reasons like bundh etc. the sale will be conducted on alternative day noted in the schedule at the 
same place and time. Further details in this regard can be obtained from the Range Officer, Nilambur or from this office 
during working hours . 


SCHEDULE 


si 


Name of Plantations 

from which the 
materials extracted 


Approximate 

quantity 


Name of 
Dumping 
Depot 


Date and 
time of 
action 


Alternate 

date 


Remarks 


No 


Aravallikkavu 


1991 TP 
Aravallikkavu 


14- 5 -2008 
11 a . m . 


| 21 -5 -2008 
| 11 a . m . 


Teak Timber - 1. 95 m3 
TG 1st Poles — 3 Nos. 
TG 2nd Poles — 5 Nos. 
TG 3rd Poles — 72 Nos. 
TG 4th Poles 448 Nos. 
TG 5th Poles — 921 Nos. 


- 


2 


Poochakuth 


2001 TP 
Valluvassery 


14- 5 - 2008 
3 p . m . 


21 - 5 - 2008 
3 p . m . 


TG 3rd Poles — 8 Nos. 
TG 4th Poles — 330 Nos. 
TG 5th Poles _ 3225 Nos. 
Kappukal — 1,850 Nos. 


Chaliyarmukku 


Re- sale 


1995 TP. 
Panayangode 


Misc . Poles — 35 Nos. 
Kappukal — 715 Nos. 


14- 5 -2008 
3 p . m . 


21 - 5 - 2008 
3 p . m . 


Perumbathur 


1977 , 1978 
TP Kanakuth 


TG 2nd Poles — 95 Nos. 
Misc . Poles — 4 Nos . 


17- 5 - 2008 
11 a . m . 


24- 5 - 2008 
11 a . m . 


Matti - 40 Nos. 


Division Office 
Compound 


17 -5-2008 
3 p . m . 


245-2008 
3 p . m . 


Standing 
position 


- നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ പെരുമ്പത്തൂർ ചാലിയാർമുക്ക്പൂച്ചക്കുത്ത്ആരവല്ലിക്കാവ് ഡമ്പിംങ് ഡിപ്പോകളിൽ അട്ടി 
വച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ള തേക്ക്/ പലജാതി തടികൾ കഴകൾ അതാതിനു നേരെ കാണുന്ന തീയതികളിലും 
സമയത്തും നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നഓഫീസറോ ലേലം/പുനർലേലം 
ചെയ്ത് വിൽക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു . 18 - 1- 2002 - ലെ 87 -ാം നമ്പർ അസാധാരണ 
കേരളാ ഗസറ്റിലെ 1 മുതൽ 12 വരെ പേജുകളിൽ ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 8 -1-2002 - ലെ എഫ്. യു .(2 ) 
19414 / 2000 നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം 
നടത്തൽ. ലേല ദിവസം അവധിയായി വരികയോ അപ്രതീക്ഷിതമായ ബന്ദ്, ഹർത്താൽ തുടങ്ങിയ മുടക്കുകൾ ഉണ്ടാകുകയോ 
ചെയ്താൽ താഴെ പട്ടികയിൽ 6 -ാം കോളത്തിൽ ചേർത്തിരിക്കുന്ന തീയതിയിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം 
നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ നിലമ്പൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിലോ പ്രവർത്തി 
സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


പട്ടിക 


ക്രമ 
നമ്പർ 


വിഭവ സമാഹരണം 
നടത്തുന്ന തോട്ട 
ങ്ങളുടെ പേര് 


ശരാശരി ഉൽപ്പന്നം 


ഡമ്പിംങ് 
ഡിപ്പോയുടെ 

പേര് 


തീയതിയും 
സമയവും 


അടുത്ത 
തീയതി 


റിമാർക്സ് 


അരവലിക്കാവ് 


14 - 5 - 2008 


| 21 - 5 - 2008 


1991 ടി. പി. 
ആരവല്ലിക്കാവ് 


11 മണി 


11 മണി 


തേക്ക് തടികൾ - 1.95 എം 
1 -ാം തരം തേക്ക് കഴകൾ 3 
2 -ാം തരം തേക്ക് കഴകൾ - 5 
3 -ാം തരം തേക്ക് കഴകൾ - 72 
4 -ാം തരം തേക്ക് കഴകൾ - 448 
5 -ാം തരം തേക്ക് കഴകൾ 921 


14 - 5 - 2008 


21 - 5 - 2008 


2001 ടി . പി . 
വള്ളുവശ്ശേരി 


3 മണി 


3 മണി 


3 -ാം തരം തേക്ക് കഴകൾ - 8 പൂച്ചക്കുത്ത് 
4 -ാം തരം തേക്ക് കഴകൾ 320 
5 -ാം തരം തേക്ക് കഴകൾ 3225 
കപ്പുകാൽ - 1,850 


ചാലിയാർമുക്ക് 


14 - 5 - 2008 


1995 ടി . പി . 
പനയങ്കോട് 


പലജാതി കഴകൾ - 35 
കപ്പുകാൽ - 715 


21 -5 - 2008 പുനർ 
3 മണി ലേലം 


3 മണി 


പെരുമ്പത്തൂർ 


1977, 1978 ടി . പി . 
കാനക്കുത്ത് 


2 -ാം തരം തേക്ക് കഴകൾ 95 
പലജാതി കഴകൾ - 4 


17 - 5 - 2008 
11 മണി 


24 - 5 - 2008 പുനർ 
11 മണി ലേലം 


മട്ടി - 40 


17 - 5- 2008 


24 - 5- 2008 


ഡിവിഷണൽ 
ഓഫീസ് 
കോമ്പൗണ്ട് 


നിൽക്കുന്ന 
അവസ്ഥയിൽ 


3 മണി 


3 മണി 


(Sd.) 


Divisional Forest Office, 
Nilambur North . 


Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ). 


KANNUR FOREST DIVISION 


TENDER CUM AUCTION SALE NOTICE 


No . KN -2778/ 2008 . 


7th April, 2008. 


It is hereby notified for the information of the public that the auction sale of Teak poles, Teak Firewood as shown in 
the Schedule below , will be conducted by the undersigned or any other officer authorised by him subject to the condition 
published by Chief Conservator of Forests (P ), Thiruvananthapuram vide No. Pro (5 ) 7017/07 dated 11-12 -2007, in Kerala 
Gazette dated 25 - 12 -2007 in page No . 483 to 487 . Tender forms can be had from the Divisional Forest Officer, Kannur Division 
till 3 p . m . on working days, value of tender form is Rs. 100 + S . T. Tender will be received till 3 p . m . on the day before 
the date of sale . 


SCHEDULE 


Dumping 


Date and 
time of 
sale 


If re -auction 

required 


Name of 
plantation 


Details of Produce 
I II III IV V Teak 
Class Class Class Class Class Fire 
Poles Poles Poles Poles Poles wood 
( Nos.) ( Nos.) ( Nos.) ( Nos.) ( Nos.) ( M. T.) 


No. 


Depot 


1 


navam 


8 - 5- 2008 


222 


357 


271 


191 


10 


12 


at 11 a . m . 


Kannavam 
Range 
Nedumpoil 
Dumping 
Depot 


15- 5- 2008 
at 11 a . m . 
and 20 - 5 - 2008 

at 11 a . m . 


1967 Teak and 
Softwood 
Plantation 
Chikkeri 


2 


iva 


291 


353 


244 


115 


1 


30 


Peruva 
Dumping 
Depot 


1967 Teak and 
Softwood 
Plantation 
Chembukkav 


3 


95 


110 


130 


50 


50 


10 


Peruva 
Dumping 
Depot 


1977 Teak and 
Softwood 
Plantation 
Peruva 


4 


1977 Teak and 


125 


400 


600 


700 


75 


40 


Kuttapalam 
Dumping 
Depot 


Soft wood 
Plantation 
Parambukkavu 


5 


155 


163 


8 -5 - 2008 
at 3 p . m 


Kottiyoor 
Range 
Kantapanum 
Dumping 
Depot 


15 - 5- 2008 

at 3 p . m . 
and 20 -5 -2008 

at 3 p . m . 


1967 Teak and 
Soft wood 
Plantation 
Kottiyoor East 


Grand Total 


888 


1383 


1323 


1056 


136 


102 


Further details can be had from the office of the undersigned or from the Range Officer concerned . The quantity of 
poles, fire wood put up for Auction are only approximate. There is a change for variation of quantities of materials. 


കണ്ണൂർ വനം ഡിവിഷന്റെ കീഴിലുള്ള കണ്ണവം, കൊട്ടിയൂർ റെയിഞ്ചിലെ തേക്ക് തോട്ടങ്ങളിൽനിന്നും തിന്നിംഗ് നടത്തി 
ശേഖരിച്ചതും താഴെ പട്ടികയിൽ വിവരിച്ചതുമായ വസ്തുക്കൾ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഡമ്പിംങ് ഡിപ്പോകളിൽ വച്ച് 
പട്ടികയിൽ കാണിച്ച തീയതികളിൽ 25- 12 - 2007 -ാം തീയതിയിലെ കേരള ഗസറ്റിൽ 483 മുതൽ 487 വരെ പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ പാ .(5 )7017 /2007 തീയതി 11- 12 -2007 ആയി പ്രസിദ്ധപ്പെടുത്തിയ ലേല നിബന്ധനകൾക്ക് വിധേയമായി കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം സമ്പ്രദായത്തിൽ 
( ടെണ്ടർ- കം -ഓക്ഷൻ) വിൽക്കുന്നതാണ്. ലേലത്തിന് നിശ്ചയിച്ച തീയതിക്ക് തൊട്ടുമുൻപുള്ള പ്രവർത്തിദിവസം വൈകുന്നേരം 
3 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


10 


പട്ടിക 


ഉൽപ്പന്നങ്ങളുടെ വിവരം 
റെയിഞ്ച് ലേല 

, ഒന്നാംതരം രണ്ടാംതരം മൂന്നാംതരം നലാംതരം അഞ്ചാംതരം തേക്ക് 

പുനർ ലേലം തോട്ടത്തിന്റെ 
നമ്പർ - ഡമ്പിംങ് തീയതിയും 

കഴകൾ കഴകൾ 
ആവശ്യമെങ്കിൽ പേര് 

കഴകൾ കഴകൾ കഴകൾ വിറക് 
- ഡിപ്പോ സമയവും 

- (എണ്ണം) (എണ്ണം) (എണ്ണം) (എണ്ണം) (എണ്ണം) ( എം . റ്റി.) 


കമ 


08 


357 


271 


191 


10 


12 


കണ്ണവം 8 - 5 - 2008 15 - 5 - 2008 

1967 തേക്ക് 222 
റെയിഞ്ച് പകൽ 11 പകൽ 11 മണി ആന്റ് സോഫ്റ്റ് 
നെടുംപൊയിൽ മണി 

വുഡ് തോട്ടം 
ഡമ്പിങ് ഡിപ്പോ 

20 - 5 - 2008 

ചീക്കേരി 
പകൽ 11 മണി 


353 


353 


244 


244 


115 


115 


1 


30 


0 


2 കണ്ണവം 
റെയിഞ്ച് 
പെരുവ 
ഡമ്പിങ് ഡിപ്പോ 


1967 തേക്ക് 291 
ആന്റ് സോഫ്റ്റ് 
വുഡ് തോട്ടം 
ചെമ്പുക്കാവ് 


110 


130 


50 


50 


10 


3 പെരുവ് 
ഡമ്പിങ് ഡിപ്പോ 


1977 തേക്ക് 95 
ആന്റ് സോഫ്റ്റ് 
വുഡ് തോട്ടം 
പെരുവ 


400 


600 


700 


75 


40 


4 കുട്ടപ്പാലം 
ഡമ്പിങ് ഡിപ്പോ 


1977 തേക്ക് 125 
ആന്റ് സോഫ്റ്റ് 
വുഡ്തോട്ടം 
പറമ്പൂക്കാവ് 


163 


78 


5 കൊട്ടിയൂർ 8 - 5 - 2008 

റെയിഞ്ച് ഉച്ചയ്ക്ക 
കട്ടപ്പന 

ശേഷം 
ഡമ്പിങ് ഡിപ്പോ 3 മണി 


15- 5 - 2008 1967 തേക്ക് 155 
ഉച്ചയ്ക്കുശേഷം ആന്റ് സോഫ്റ്റ് 
3 മണി 

വൂഡ് തോട്ടം 

കൊട്ടിയൂർ 
20 - 5 - 2008 ഈസ്റ്റ് 
ഉച്ചയ്ക്കുശേഷം 
3 മണി 


& 


ആ 


കെ 


888 


1383 


1323 


1056 


136 


102 


ദർഘാസ് ഫോങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ഫോറം വില 100 രൂപയും വാറ്റും 
ഈടാക്കുന്നതാണ്. 


ലേല പരസ്യത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ അളവ്/ എണ്ണം കൃത്യമല്ല . ആയതിനാൽ മാറ്റത്തിന് വിധേയമാണ്. 


ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ കണ്ണോത്തുംചാലിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നോ 
കണ്ണവം, കൊട്ടിയൂർ ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസിലോ ലഭിക്കുന്നതാണ്. 


ന 


( Sd.) 


Divisional Forest Office , 
Kannur- 12 . 


Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


